Regn . No. KERBIL / 2012 / 45073 
- dated 5 - 9 - 2012 with RNI 
| Reg. No. KL /TV ( N )/634/ 2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


91 


IT 


GOVERNO 


കേര 


ാർ 


ള സർക്ക 
NMENT OF 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2019 ഒക്ടോബർ 8 
- 8th October 2019 

1195 കന്നി 22 
22nd Kanni 1195 
1941 ആശ്വിനം 16 
16th Aswina 1941 


Vol. VIII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


8th OCT. 2019 ] 


COMMISSIONERATE OF LAND REVENUE 


9022 


Kothamangalam 


Taluk 


പരസ്യം 


( 18) 
നമ്പർ എ4- 7016 / 2019 . 

2019 ജൂ ലൈ 27. 
എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക്, വെള്ളൂർക്കുന്നം 
വില്ലേ ജ് , പെരു മാറ്റം കര യിൽ, പാറതുക്കുടി വീട്ടിൽ 
മുഹമ്മദ് ബഷീർ, പി. എ . 12 - 2 - 2019 -ാം തീയതി മരണപ്പെട്ടി 
ട്ടുള്ളതാണ്. അവകാശികളെ കാണിക്കുന്ന ഒരു സാക്ഷ്യപത്രം 
നൽകണമെന്ന് ആവശ്യപ്പെട്ട് ടിയാന്റെ ഭാര്യ സുഹറ ബഷീർ 
സമർപ്പിച്ച അപേക്ഷപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർവഴി 
അവകാശ വിചാരണ നട ത്തിയ തിൽ താഴെ പറയുന്ന വർ 
പരേതന്റെ നിയമാനുസൃത അവകാശികളാണെന്ന് ബോദ്ധ്യപ്പെട്ടി 
ട്ടുള്ളതുമാണ്. 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
സുഹറ ബഷീർ 

ഭാര്യ 
മൺസൂർ 

മകൻ 
മനാഫ് 
മൻഷാദ് 
മാഹിൻ 

മജീദ് 
- 7 മനൂപ് 

മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതന്റെ 
നിയ മാ നു സ ത അ വ കാ ശി കൾ എന്നു കാണിച്ച് 
അ പേ ക്ഷ കയ്ക്ക് ഒരു സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ പരസ്യം 
കേരള ഗവൺമെന്റ് ഗസറ്റിൽ പ്രസി ദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനകം മൂവാറ്റുപുഴ തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് 
സമർപ്പി ക്കേ ണ്ട താ ണ് . നിശ്ചിത തീയ തിക്ക് ശേ ഷ മോ 
തപാൽമാർഗ്ഗമോ മറ്റു വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേപങ്ങൾ 
പരിഗണനാർഹമല്ല . 


നമ്പർ എ4- 282 / 2019. 

- 2019 ആഗസ്റ്റ് 1. 
- കോതമംഗലം താലൂക്കിൽ കോതമംഗലം വില്ലേജിൽ 
കറുകടം കരയിൽ കോമയിൽ വീട്ടിൽ പൗലോസ് മകൻ 
വർഗീസ് പൗലോസ് എന്നയാൾ 8 - 11 - 2018 - ൽ മരണമടഞ്ഞി 
ട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി 
ടിയാന്റെ നിയമാനുസൃത അവകാശികൾ താഴെ 
പറയുന്നവരാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് 
കാണിച്ച്പരേതന്റെ മകൻ ബിജു വർഗീസ് സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ കോതമംഗലം വില്ലേജാഫീസർ മുഖേന 
അവകാശ വിചാരണ നടത്തിയതിൽ താഴെ പേര് 
പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു. 
| കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ഏലിയാമ്മ വർഗീസ് 

ഭാര്യ 
- ബിജു വർഗീസ് 

മകൻ 
ബിനു വർഗീസ് 


(പരേതന്റെ മാതാ പിതാക്കൾ മുന്നാലെ മരണമടഞ്ഞി 
ട്ടുള്ളതാണ്.) 

മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ കോതമംഗലം തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായിആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കു ന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല. 


( 19 ) 


നമ്പർ എ4- 5016 / 2019. 

2019 ജൂ ലൈ 27 . 
എറണാകുളം ജില്ല , മൂവാറ്റുപുഴ താലൂക്ക്, ഇലഞ്ഞി 
വില്ലേ ജ് , ആല പുരം കര യിൽ, കേളാംകുളം വീട്ടിൽ 

പൈങ്കൻ 11 - 5 - 2010 -ാം തീയതിയും ഭാര്യ പെണ്ണമ്മ 4 - 1-2009 -ാം 
തീയതിയും മരണപ്പെട്ടിട്ടുള്ളതാണ്. അവകാശികളെ കാണിക്കുന്ന 
ഒരു സാക്ഷ്യപത്രം നൽകണമെന്ന് ആവശ്യപ്പെട്ട് ടിയാളുകളുടെ 
മകൻ കെ . പി . കുട്ടപ്പൻ സമർപ്പിച്ച അപേക്ഷപ്രകാരം 
ബന്ധ പ്പെട്ട വില്ലേജോഫീ സർ വഴി അ വ കാശ വിചാരണ് 
നടത്തിയതിൽ താഴെ പറയുന്നവർ പരേതരുടെ നിയമാനുസൃത 
അവകാശികളാണെന്ന് ബോദ്ധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. 
ക്രമ പേര് 

പരേതരുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
കെ . പി . കുട്ടപ്പൻ 

മകൻ - 56 
ലീല 

മകൾ 
തങ്കമണി 
ശാരദ 


(2) 
നമ്പർ എ4- 2760/ 2019. 

2019 ആഗസ്റ്റ് 1. 
- കോതമംഗലം താലൂക്കിൽ കോതമംഗലം വില്ലേജിൽ 
വെണ്ടുവഴി കരയിൽ കൊല്ലംമോളയിൽ വീട്ടിൽ രവി, കെ . കെ . 
മകൻ രാജേഷ്രവി എന്നയാൾ 26 - 7 - 2005 - ൽ മരണമടഞ്ഞി 
ട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി 
ടിയാന്റെ നിയമാനുസൃത അവകാശി താഴെ പറയുന്ന 
വരാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് നൽകണമെന്നും 
കാണിച്ച് പരേതന്റെ പിതാവ് കെ . കെ . രവീന്ദ്രൻ @ കെ . കെ . രവി 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ കോതമംഗലം വില്ലേജാഫീസർ 
മുഖേന അവകാശ വിചാരണ നടത്തിയതിൽ താഴെ പേര് 
പറയുന്നയാളാണ് അവകാശിയെന്ന് അറിവായിരിക്കുന്നു . 
പേര് 

പരേതനുമായുള്ള വയസ് 

ബന്ധം 
കെ . കെ . രവീന്ദ്രൻ @ കെ . കെ . രവി പിതാവ് - 59 

- (പരേതന്റെ മാതാവും സഹോദരിയും നേരത്തേ മരണ 
- മടഞ്ഞിട്ടുള്ളതാണ്.) 


മുകളിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തികളാണ് പരേതരുടെ 
നിയമാനുസൃത അവകാശികൾ എന്നു കാണിച്ച് അപേക്ഷകന് 
ഒ രു സാക്ഷ്യ പത്രം നൽകു ന്ന തിൽ ആർക്കെ ങ്കിലും 
ആക്ഷേ പ മുള്ളപക്ഷം ആ യത് ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
മൂവാറ്റുപുഴ തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പി 

ക്കേ ണ്ട താ ണ് . നിശ്ചിത തീയ തിക്ക് ശേഷം മോ തപാൽ 
മാർഗ്ഗമോ മറ്റു വിധത്തിലോ ലഭിക്കുന്ന ആക്ഷേ പ ങ്ങ ൾ 
പരിഗണനാർഹമല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
മൂവാറ്റുപുഴ. 

തഹശീൽദാർ. 


- മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ്പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം കേരള ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 
ദിവസത്തിനുള്ളിൽ കോതമംഗലം തഹശീൽദാർ മുമ്പാകെ 
നേരിട്ട് ഹാജരായി രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. കാലാവധി 
കഴിഞ്ഞാതപാൽമാർഗ്ഗമോ ലഭിക്കുന്നആക്ഷേപങ്ങ ൾ 
സ്വീകരിക്കുന്നതല്ല. 


138 


8th OCT. 2019 ] 


COMMISSIONERATE OF LAND REVENUE 


9023 


| (3 ) 

THRISSUR DISTRICT 
നമ്പർ എ4-4470/ 2019 . - 2019 ജൂ ലൈ 27. 

Thrissur Taluk 
കോതമംഗലം താലൂക്കിൽ ഇരു മ ല്ലൂർ വില്ലേജിൽ 
ഇരുമലപ്പടി കരയിൽ അരയ്ക്കു ക്കുടിയിൽ വീട്ടിൽ പരീത് 

പരസ്യം 
മകൻ ഷിഹാബുദ്ദീൻ എന്നയാൾ 12 - 5- 2019 - ൽ മരണമടഞ്ഞി 
ട്ടുള്ളതാണ്. വിവിധ ആവശ്യങ്ങൾക്ക് ഹാജരാക്കുന്നതിനായി 

നമ്പർ എ4- 18951/ 2019 . 

2019 ആഗസ്റ്റ് 2. 
ടിയാന്റെ നിയമാനുസൃത അവകാശികൾ താഴെ - ത്യശ്ശൂർ താലൂക്ക്, പോട്ടോർ വില്ലേജിൽ പോട്ടോർ 
പറയുന്നവരാണെന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്നൽകണമെന്ന് - ദേശത്ത് തെക്കിനിയേടത്ത് വീട്ടിൽ മധുസൂദനൻ, ടി . ബി . 
കാണിച്ച് പരേതന്റെ ഭാര്യ ഖദീജ ബീവി സമർപ്പിച്ച - s/o ബാല കൃ ഷ്ണ ൻ എന്നയാൾ 2 - 6 - 2019 - ൽ മരിച്ചി 
അപേക്ഷയിൻ മേൽ ഇര മ ല്ലൂർ വില്ലേജാഫീസർ മുഖേന - ട്ടുള്ളതാകുന്നു . ഒരു അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമാണെന്ന് 
അവകാശ വിചാരണ നടത്തിയതിൽ നിന്നും താഴെ പേര് - കാണിച്ച് ടിയാന്റെ അവകാശികൾ ഈ ഓഫീസിൽ അപേക്ഷ 
പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു . 

ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു. അപേക്ഷപ്രകാരം വില്ലേജാഫീസർ 

- മു ഖാ ന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
| ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

പറയുന്നവരാണ് അവകാശികളെന്ന് അറിവായിരിക്കുന്നു. 
ബന്ധം 
ഖദീജ പരീത് മാതാവ് 

ക്രമ പേര് 

മരിച്ചയാളുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ഖദീജ ബീവി 

ഭാര്യ 
ബീമ നെഹ 

ഭാര്യ 
- സ്മിത 
മകൾ 
ഫാത്തിമ ഷിഹാബുദ്ദീൻ 

മിഥുൻ 

മകൻ 
മൃദുല് 

മകൾ 
-- ഐഷ ബിൻത് ഷിഹാബുദ്ദീൻ , 

ജാനകി 

മാതാവ് 
- മുകളിൽ പേര് ചേർത്തിട്ടുള്ളവരാണ്പരേതന്റെ 

-- അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നിയമാനുസൃത അവകാശികളെന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് 

കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേ പമുള്ളപക്ഷം 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനുള്ളിൽ 

ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസി ദ്ധ പ്പെ ടുത്തി 30 

ദിവസത്തിനകം ഈ ആഫീസിൽ രേഖാമൂലമായ തെളിവുകൾ 
കോതമംഗലം ത ഹ ശീൽദാർ മുമ്പാകെ നേരിട്ട് 

സഹിതം നേരിട്ട് ഹാജരാകേണ്ടതാണ്. കാലാവധി 
ഹാജരായിആക്ഷേപം രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. 
കാ ലാ വ ധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമോ ലഭിക്കുന്ന 

കഴിഞ്ഞും തപാൽ മാർഗ്ഗമായും കിട്ടുന്ന അപേക്ഷകൾ 

സ്വീകരിക്കുന്നതല്ല. 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 

താലൂക്കാഫീസ്, 

( ഒപ്പ്) 
താലൂക്കാഫീസ്, ( ഒപ്പ്) തൃശ്ശൂർ. 

തഹശീൽദാർ. 
കോതമംഗലം. 

തഹശീൽദാർ, 

തിരുത്തൽ പരസ്യം 


(2) 


തിരുത്തൽ പരസ്യം 
- നമ്പർ എ4- 1035 / 2019. 

2019 സെപ്റ്റംബർ 17 . 

- 18 - 6 - 2019 - ലെ കേരള ഗസറ്റ് നമ്പർ 25 ( വാല്യം 8 , 
നമ്പർ എ4- 3939 / 2019. 

2019 ആഗസ്റ്റ് 24. 

പാർട്ട്- III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
16 - 4- 2019- ലെ കേരള ഗസറ്റ് നമ്പർ 16 ( പാർട്ട്- III, വാല്യം 8 ) പേജ് നമ്പർ 5661 - ൽ കമ ന മ്പർ 8 -ാ മതായി പ്രസി ദ്ധ 
കമ്മീഷണറേറ്റ് ഓഫ്ലാന്റ് റവന്യൂ വിഭാഗത്തിൽ പേജ് നമ്പർ പ്പെ ടു ത്തിയ മേൽ നമ്പർ പര സ്യ ത്തിൽ പട്ടി ക യിലെ 
3882 & 3883 പേജു ക ളിൽ ( കമ ന മ്പർ 3 - മ തായി ക്രമനമ്പർ 4 റെന്നി വി . ജോസിന് മരിച്ചയാളുമായുള്ള ബന്ധം 
(പ്രസി ദ്ധ പ്പെടു ത്തിയ കെ . ഡിസ്. 1321/19 എ4 നമ്പർ “മകൻ എന്നത് “ മകൾ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 
പരസ്യത്തിൽ പ്രതിപാദിപ്പിച്ചിട്ടുള്ള അവകാശികളിൽ 4 -ാം 
പേരായി ചേർത്തിരുന്ന ജിനു ജോസഫ് എന്ന യാൾ 
പരേതന്റെ മരണമടഞ്ഞ മകനായ ജോസഫിന്റെ മകൻ എന്ന് 

നമ്പർ എ4 - 1036/ 2019 . 

2019 സെപ്റ്റംബർ 17 . 
തെറ്റായി വന്നിട്ടുള്ളതും ആയത് പരേതന്റെ മരണമടഞ്ഞ 

- 2 - 4 - 2019 - ലെ കേരള ഗസറ്റ് നമ്പർ 14 ( വാല്യം 8 , 
മകനായ ജോസഫിന്റെ മകൾ എന്ന് തിരുത്തി വായിക്കേണ്ട 

പാർട്ട്-III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
തുമാണ്. 7 -ാം അവകാശിയായ അഞ്ജു പോൾ, പരേതന്റെ 

പേജ് നമ്പർ 3393 - ൽ കമ ന മ്പർ 8-ാമതായി പസി ദ്ധ 
മരണമടഞ്ഞ പൗലോസിന്റെ മകൾ എന്നത് രഞ്ജു പോൾ 

പ്പെ ടു ത്തിയ മേൽ നമ്പർ പര സ്യ ത്തിൽ പട്ടി ക യിലെ 
പരേതന്റെ മര ണ മടഞ്ഞ പൗലോസിന്റെ മകൻ എന്നും 

ക്രമനമ്പർ 4- ൽ മരിച്ചവരുമായുള്ള ബന്ധം “മകൻ എന്നത് 
തിരുത്തി വായിക്കേണ്ടതുമാണ്. 

“മകൾ എന്ന് തിരുത്തി വായിക്കേണ്ടതാണ്. 
താലൂക്കാഫീസ്, ( ഒപ്പ്) താലൂക്കാഫീസ്, 

( ഒപ്പ്) 
കോതമംഗലം. തഹശീൽദാർ. തൃശ്ശൂർ. 

തഹശീൽദാർ. 


139 


